Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No. രജി. നമ്പർ 
KL / TV ( N ) /12 /2009 - 2011 


ROVERNM 


10 


സ 


MENT OF 


- 


OF KERU 


न्याव व 


s 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


6th July 2010 

2010ജൂലൈ 6 
15th Ashadha 1932 
1932 ആഷാഢം 15 


| 27 
നമ്പർ 


വാല്യം 55 


PART III 


Police Department 


ലേലപ്പരസ്യം 
നമ്പർ ഇ2/ 4951/2010 / റ്റി. 

2010 ജൂൺ 29. 
-- തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ 
കീഴിലുള്ളതും പുളിങ്കുടി എ . ആർ. ക്യാമ്പിൽ സൂക്ഷിച്ചിരി 
ക്കു ന്നതുമായ താഴെ പറയുന്ന വാഹനങ്ങൾ 2010 ആഗസ്റ്റ് 
4 -ാം തീയതി പകൽ 11 മണിക്ക് പുളികുടി എ . ആർ. 
ക്യാമ്പിൽ വച്ച് പരസ്യമായി ലേലം/ ടെണ്ടർ വഴി വില്പന 
നടത്തുന്നതാണ്. 


വാഹനത്തിന്റെ വിവരം 


കമ 


രജിസ്റ്റർ നമ്പർ 


നിരതദ്രവ്യം 
മോഡൽ 

രൂപ് 


നമ്പർ 


ടി വാഹ ന ങ്ങ ളു ടെ വിൽപ്പ നയ് ക്ക് ദർഘാ സു കൾ 
സ്വീകരിക്കുന്നതാണ്. 2010 ആഗസ്റ്റ് 8 -ാം തീയതി പകൽ 3 
മണിക്ക് മുൻപ് ടി ദർഘാസ് തിരുവനന്തപുരം റൂറൽ ജില്ലാ 
പോലീസ് സൂപ്രണ്ടിന്റെ ഓഫീസിൽ എത്തിക്കേണ്ടതാണ്. 
ദർഘാസിനൊപ്പം വാഹനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നിരതദ്രവ്യം 
ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ നിന്നും ജില്ലാ പോലീസ് 
സൂപ്രണ്ട്, തിരുവനന്തപുരം റൂറൽ എന്ന പേരിലെടുത്ത ഡി. ഡി. 
അടക്കം ചെയ്തിരിക്കേണ്ടതാണ്. ദർഘാസ് സമർപ്പിക്കുന്ന 
കവറിനു മുകളിൽ “ വാഹന ലേലത്തിനുള്ള ടെണ്ടർ എന്ന് 
എഴു തി യി രിക്ക ണം . വാഹനത്തിന്റെ നമ്പർ വ്യക്ത മായി 
എഴുതിയിരിക്കേണ്ടതാണ്. 

- ലേലം അവസാനിച്ചാലുടൻ ബന്ധപ്പെട്ടവരുടെമുമ്പിൽ 
വച്ചുതന്നെ ദർഘാസുകൾ തുറക്കുന്നതും ലേലത്തിലോ 
ടെണ്ടറിലോ കൂടുതൽ തുക കാണുന്ന ആൾക്ക് ലേലം 
താൽക്കാലികമായി ഉറപ്പിക്കുന്നതുമാണ്. ലേലം കഴിഞ്ഞാലുടൻ 
ടി തുകയുടെ പകുതി തുക ( നിരതദ്രവ്യം കഴിച്ച്) വിൽപ്പന 
നികുതിയുമായി ലേലം കൊണ്ടയാൾ ലേലസ്ഥലത്തുവച്ചുതന്നെ 
അടച്ച് രസീത് വാങ്ങേ ണ്ട താ ണ് . ലേലം/ ടെണ്ടർ 
സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് കിട്ടി പത്തു ദിവസത്തിനകം 
- ബാക്കി തുകയും നിയമാനുസരണമുള്ള നികുതികളും അടച്ച് 
സ്വന്തം ഉത്തരവാദിത്വത്തിലും ചെലവിലും വാഹനം നീക്കം 
ചെയ്യേണ്ടതാണ്. 


1996 


3 , 000 


1995 


3, 000 


കെ എൽ-01 കെ 2971 ( ജീപ്പ്) 
കെ എൽ- 01 ജി 793 ,, 
കെ എൽ- 01 എം 9984 ,, 
കെ എൽ- 01 പി 3037 ,, 
കെ എൽ- 01 പി 7312 , 


1998 


3, 500 


-- 


1998 


3,500 


5 


1999 


4, 000 


- ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേല 
ദിവസം ലേലസ്ഥലത്ത് കൃത്യസമയത്ത് ഹാജരാകേണ്ടതും 
ലേലം തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് നിരതദ്രവ്യം അടച്ച് 
രസീത് വാങ്ങേണ്ടതുമാണ്. ലേലം കഴിഞ്ഞാലുടൻ ലേലം 
നഷ്ടപ്പെടുന്നവർക്ക് നിരതദ്രവ്യം മടക്കി കൊടുക്കുന്നതാണ്. 


6th JULY 2010] 


POLICE DEPARTMENT 


തീയതി വൈകുന്നേരം 4 മണിവരെ നേരിട്ടോ തപാൽ മാർഗ്ഗമോ 
കോട്ടയം ജില്ലാ പോലീസ് ആഫീസിൽ സ്വീകരിക്കുന്നതാണ്. 
ടെണ്ടറിനോടൊപ്പം നിശ്ചിത നിരതദ്രവ്യം എ . ആർ. ക്യാമ്പിൽ 
അടച്ചതിനുള്ള രസീതും ഉണ്ടായിരിക്കേണ്ടതാണ്. വൈകിക്കിട്ടുന്ന 
ടെണ്ടറുകൾ നിരുപാധികം നിരസിക്കുന്നതായിരിക്കും. കവറിനു 
മുകളിൽ ബാറ്ററി ലേലത്തിൽ വാങ്ങുന്നതിനുള്ള ടെണ്ടർ എന്ന് 
വ്യക്തമായി രേഖപ്പെടുത്തേണ്ടതാണ്. 


ഏതെങ്കിലും കാര ണ ത്താൽ ലേലം സ്ഥിരപ്പെടുത്തി 
കിട്ടുന്നയാൾ ലേലനിബന്ധനകൾ ലംഘിക്കുകയാണെങ്കിൽ 
ടിയാൻ അടച്ച തുക സർക്കാരിലേക്ക് മുതൽകൂട്ടുന്നതും 
വാഹനം പുനർലേലം ചെയ്യുന്നതുമായിരിക്കും. പുനർലേലത്തിൽ 
എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആയത് മുൻ ലേലക്കാരനിൽ 
നിന്ന് ഈടാക്കുന്നതിനും കൂടുതലായി കിട്ടുന്ന തുകയ്ക്ക് മുൻ 
ലേലക്കാർ അവകാശിയല്ലാത്തതുമായിരിക്കും. 

- മേൽ കാണിച്ച വാഹനം പരിശോധിക്കണമെന്നുള്ളവർ 
പ്രവൃത്തി ദിവസങ്ങളിൽ ഓഫീസ് സമയത്ത് തിരുവനന്തപുരം 
റൂറൽ സായുധസേനാ അസിസ്റ്റന്റ് കമാണ്ടന്റിന്റെ അനുമതി 
യോടു കൂടി പുളിങ്കുടി എ . ആർ. ക്യാമ്പിലുള്ള എം . ടി . 
സ്റ്റോറിൽ നേരിട്ട് പരിശോധിക്കാവുന്നതാണ്. 

യുക്തമെന്ന് തോന്നുന്നപക്ഷം യാതൊരു മുന്നറിയിപ്പോ 
കാരണമോ കാണിക്കാതെ ലേലത്തീയതി മാറ്റിവയ്ക്കുന്നതിനോ 
ലേല നടപടിക്രമങ്ങൾ നിറുത്തിവയ്ക്കുന്നതിനോ ലേലം/ ടെണ്ടർ 
സ്ഥിരപ്പെടുത്തുന്നതിനോ ഉള്ള അധികാരം തിരുവനന്തപുരം ജില്ലാ 
പോലീസ് സൂപ്രണ്ടിൽ നിക്ഷിപ്തമാണ്. 


- ( ഒപ്പ്) 
ജില്ലാ പോലീസ് ആഫീസ്, തിരുവനന്തപുരം റൂറൽ 
തിരുവനന്തപുരം റൂറൽ. ജില്ലാ പോലീസ് സൂപ്രണ്ടിനുവേണ്ടി. 


പരസ്യലേലം അവസാനിച്ചാലുടൻ ടെണ്ടറുകൾ തുറക്കു 
ന്നതിനും ലേലത്തിലോ ടെണ്ടറിലോ ഏതിലാണ് കൂടുതൽ തുക 
കാണു ന്ന ത് , ആ ആൾക്ക് ലേലം/ ടെണ്ടർ തു ക യുടെ 
പകുതിയും നിയമാനുസൃത വാറ്റും സെസ്സും നിരതദ്രവ്യം 
കിഴിച്ച് ലേലസ്ഥലത്തുവച്ചുതന്നെ അടക്കേണ്ടതും ബാക്കി 
തുക ലേലം/ ടെണ്ടർ സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് കിട്ടുന്ന മുറയ്ക്ക് 
അഞ്ചുദിവസത്തിനുള്ളിൽ അടച്ച് ലേലസാധനങ്ങൾ സ്വന്തം 
ചെലവിൽ നീക്കം ചെയ്യേണ്ടതുമാണ്. ഏതെങ്കിലും കാരണ 
വശാൽ ലേലം സ്ഥിരപ്പെടുത്തി കിട്ടുന്നയാൾ ടി നിബന്ധന 
കൾക്ക് വിപരീതമായി പ്രവർത്തിക്കുകയാണെങ്കിൽ ടിയാൻ 
അടച്ച തുക സർക്കാരിലേക്ക്മുതൽക്കൂട്ടുന്നതും സാധനങ്ങൾ 
പുനർലേലം ചെയ്യുന്നതുമാണ്. പുനർലേലത്തിൽ സർക്കാരിന് 
എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആയതിന് ടിയാൻ ഉത്തരവാദി 
യായിരിക്കുന്നതും ആയത് ടിയാനിൽനിന്നും ഈടാക്കുന്നതു 
മാണ്. എന്നാൽ പുനർലേലത്തിൽ കൂടുതൽ തുക ലഭിക്കുക 
യാണെങ്കിൽ ആയതിന് അയാൾ അർഹനായിരിക്കുന്നതുമല്ല . 

- മേൽ പ്രസ്താവിച്ചിരിക്കുന്ന സാധനങ്ങൾ ലേലത്തിനു 
തൊട്ടുമുമ്പുള്ള 10 പ്രവർത്തി ദിവസങ്ങളിൽ രാവിലെ 10 മണി 
മുതൽ വൈകുന്നേരം 5 മണിവരെയുള്ള സമയത്ത് സായുധസേനാ 
ക്യാമ്പിൽ ബന്ധപ്പെട്ടവരുടെ അനുമതിയോടെ പരിശോധി 
ക്കാവുന്നതാണ്. 

-- യാതൊരു കാര ണവും കാണിക്കാതെ ലേലം മാറ്റി 
വയ്ക്കുന്നതിനും ലേലം അസ്ഥിരപ്പെടുത്തുന്നതിനുമുള്ള അധികാരം 
കോട്ടയം ജില്ലാ പോലീസ് സൂപ്രണ്ടിന് ഉണ്ടായിരിക്കുന്നതാണ്. 


ലേലപ്പരസ്യം 
നമ്പർ ഇ2- 16678 /2010/ കെ . 

2010 ജൂ ൺ 11. 
കോട്ടയം ജില്ലാ സായുധസേനാ ക്യാമ്പിൽ സൂക്ഷിച്ചിരി 
ക്കുന്നതും പോലീസ് വകുപ്പിന് ഉപയോഗമില്ലാത്തതുമായ 
ചുവടെ ചേർത്തിരിക്കുന്ന ബാറ്ററികൾ 18 - 8- 2010 -ാം തീയതി 
പകൽ 11 മണിക്ക് പ്രസ്തുത ക്യാമ്പിൽ വച്ച് പരസ്യമായി 
ലേലം/ ടെണ്ടർവഴി വില്പന നടത്തുന്നതാണ്. 


ബാറ്ററികളുടെ വിവരം 


കമ 
നമ്പർ 


ഇനം 


എണ്ണം 


നിരതദ്രവ്യം 
രൂപ് 


ജില്ലാ പോലീസ് ഓഫീസ്, 
കോട്ടയം. 


( ഒപ്പ്) 
ജില്ലാ പോലീസ് സൂപ്രണ്ട്. 


180 


പുനർ ലേലപ്പരസ്യം 
നമ്പർ ബി1 -15923 / 07 / കെഎപി1. 


2010 ജൂൺ 18 . 


50 


270 


50 


തൃശ്ശൂർ രാമ വർമ്മപുരം കെ . എ . പി . 1 -ാം ബറ്റാലിയൻ 
അതിർത്തിയ്ക്കുള്ളിലെ താഴെ പറയുന്ന ഉണങ്ങി നിൽക്കുന്ന 
പ്ലാവ്മര ങ്ങ ൾ 16 - 7 - 2010 -ാം തീയതി പകൽ 12 മണിക്ക് 
ബറ്റാലിയൻ ഓഫീസ് പരിസരത്തുവെച്ച് പരസ്യമായി ലേലം 
ചെയ്തു വിൽക്കുന്നതാണ്. 
മരം നമ്പർ 

ഇനം 


80 


88 എഎച്ച് പ്ലാസ്റ്റിക് ബാറ്ററി 

595 
70 എഎച്ച് 

360 
65 എഎച്ച് 
- 75 എഎച്ച് 
55 എഎച്ച് 
5 എഎച്ച് 
100 എഎച്ച് 
150 എഎച്ച് 

88 എഎച്ച് ഹാർഡ് കെയ്സ് ബാറ്ററി 11 
10 120 എഎച്ച് 

360 
ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേല 
ദിവസം ലേലസ്ഥലത്ത് കൃത്യസമയത്ത് ഹാജരാകേണ്ടതും 
ലേലം തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പായി ഓരോ 
ഇനത്തിനും നിശ്ചയിച്ചിട്ടുള്ള നിരതദ്രവ്യം കോട്ടയം ജില്ലാ 
സായുധസേനാ അസിസ്റ്റന്റ് കമാണ്ടന്റിന്റെ ആഫീസിൽ അടച്ച് 
രസീത് വാങ്ങേണ്ടതുമാണ്. നിരതദ്രവ്യം ലേലദിവസം രാവിലെ 
8 മണിമുതൽ സായുധസേനാ ക്യാമ്പിൽ സ്വീകരിക്കുന്നതാണ്. 
കൂടാതെ സാധനങ്ങൾ ലേലത്തിൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരിൽ 
നിന്നും സീൽവച്ച കവറിൽ മുൻകൂട്ടി ടെണ്ടറുകൾ 16 - 8 - 2010 -ാം 


450 


പ്ലാവ് 


605 


ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേല 
സ്ഥലത്ത് നിശ്ചിത സമയത്ത് ഹാജരാകേണ്ടതും നിരതദ്രവ്യമായി 
1,000 രൂപ കെട്ടിവയ്ക്കേണ്ടതുമാണ്. ലേലത്തിൽ പരാജയ 
പ്പെടുന്നവർക്ക് ലേലം കഴിഞ്ഞയുടനെതന്നെ അവർ അടച്ച 


6th JULY 2010 ] 


POLICE DEPARTMENT 


63 


നിര ത ദ വ്യം തിരിച്ചു നൽകു ന്ന താ യി രി ക്കും . ലേലം ദർഘാസുകൾ തുറ ക്കു ന്നതും ലേല ത്തിലേ യോ 
താല്ക്കാലികമായി സ്ഥിരപ്പെടുത്തിക്കിട്ടിയ വ്യക്തി നിരതദ്രവ്യം ദർഘാസിലേയോ തുകയിൽ ഏതാണോ കൂടുതൽ ആയതിന് 
ഒഴിച്ചുള്ള ലേലത്തുക മുഴുവനായും സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള ലേലം ഉറപ്പിക്കുന്നതാണ്. വാഹനം ലേലത്തിലെടുത്തയാൾ 
വിൽപന നികുതിയടക്കം ലേല സ്ഥലത്തുവെച്ചു തന്നെ അടച്ച് ഉടൻ തന്നെ ലേലം/ ദർഘാസ് തുകയും പകുതി സംഖ്യ 
രസീത് കൈപ്പറ്റേണ്ടതാണ്. ലേലം സ്ഥിരപ്പെടുത്തിയതായുള്ള ( നിരതദ്രവ്യം കിഴിച്ച്) ലേസ്ഥല ത്തു വച്ച് തന്നെ 
അറിയിപ്പ് ഈ ഓഫീസിൽ നിന്ന് ലഭിച്ചുകഴിഞ്ഞാൽ എത്രയും അടയ്ക്കേണ്ടതും ബാക്കി സംഖ്യ (മുഴുവൻ തുക നികുതി അടക്കം) 
പെട്ടന്ന് ലേലം കൊണ്ടയാൾ ക്യാമ്പിൽ നിന്നും സ്വന്തം ലേലം/ ദർഘാസ് പത്തു ദിവസത്തിനകം അടച്ച് സ്വന്തം 
ചെലവിൽ മരങ്ങൾ നീക്കം ചെയ്യേണ്ടതാണ്. 

ചെലവിൽ ലേലവസ്തുക്കൾ ( വാഹനം) നീക്കംചെയ്യേണ്ടതുമാണ്. 
ഈ വ്യവസ്ഥകൾ പാലിക്കാത്ത പക്ഷം നിര ത ദ വ്യം - ലേലംകൊണ്ടയാൾ ഈ നിബന്ധനകൾ ലംഘിച്ചാൽ 
ഉൾപ്പെടെ അതുവരെ അടച്ച മൊത്തം തുക സർക്കാരിലേക്ക് ബന്ധ പ്പെട്ട യാളുടെ നിര ത ദ വ്യം സർക്കാരിലേക്ക് 
മുതൽക്കൂട്ടുന്നതാണ്. 

മുതൽക്കൂട്ടുന്നതും വാഹനം പുനർലേലം നടത്തുന്നതുമാണ്. 
- ലേലത്തിൽ പങ്കെടുക്കാനാഗ്രഹിക്കുന്നവർക്ക് പ്രവൃത്തി 

പുനർലേലത്തിൽ സർക്കാരിന് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ 
ദിവസങ്ങളിൽ രാവിലെ 11 മണി മുതൽ വൈകിട്ട് 4 മണിവരെ 

ആയതിന് ആദ്യം ലേലംകൊണ്ടയാൾ ഉത്തരവാദിയാകുന്നതും 
യുള്ള സമയങ്ങളിൽ മേൽപ്പറഞ്ഞ മരങ്ങൾ ബറ്റാലിയനിലെ 

നഷ്ടപ്പെട്ട സംഖ്യ ടിയാനിൽ നിന്നും ഈടാക്കാൻ നടപടി 
ക്വാർട്ടർ മാസ്റ്ററുടെ അനുമതിയോടെ പരിശോധിക്കാവുന്നതാണ്. 

സ്വീകരിക്കുന്നതുമാണ്. പുനർലേലത്തിൽ കൂടുതൽ തുക 
യാതൊരു മുന്നറിയിപ്പും കൂടാതെ ലേലം മാറ്റിവയ്ക്കുന്നതിനും 

ലഭിച്ചാൽ ടിയാൻ ആയതിന് അവകാശി ആയിരിക്കുന്നതല്ല. 
അസ്ഥിരപ്പെടുത്തുന്നതിനും ഉളള അധികാരം ബറ്റാലിയൻ 

ലേല വസ്തുക്കൾ ( വാഹനം) ലേലത്തിന് മുൻപുള്ള പത്ത് 
കമാണ്ടന്ററിൽ നിക്ഷിപ്തമാണ്. ലേലം സംബന്ധിച്ച് എല്ലാ 

പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 
സർക്കാർ വ്യവസ്ഥകളും ഈ ലേലത്തിന് ബാധകമായിരിക്കും. 

5 മണിവരെയുള്ള പ്രവൃത്തി സമ യ ങ്ങ ളിൽ ക ല്ലേക്കാട് 

സായുധസേനാ ക്യാമ്പിൽ ഡെപ്യൂട്ടി കമാണ്ടന്റിന്റെ മുൻകൂർ 
കമാണ്ടന്റിന്റെ കാര്യാലയം, 

അനുമതിയോടെ പരിശോധിക്കാവുന്നതാണ്. 
കെ . എ . പി . 1 -ാം ബറ്റാലിയൻ, 

യാതൊരു കാരണവും കാണിക്കാതെ ഈ നോട്ടീസിൻ 
രാമവർമ്മപുരം, പിബി നമ്പർ 2, 

( ഒപ്പ്) 

പ്രകാരമുള്ള ലേലം മാറ്റിവെയ്ക്കുന്നതിനോ ലേലം/ ദർഘാസ് 
തൃശ്ശൂർ. 

- കമാണ്ടന്റ് കെ . എ . പി .- 1 

വിൽപ്പന അസ്ഥിരപ്പെടുത്തുകയോ ചെയ്യാനുള്ള പൂർണ്ണ 

അധികാരം ജില്ലാ പോലീസ് സൂപ്രണ്ടിൽ നിക്ഷിപ്തമാണ്. 
ലേലപ്പരസ്യം 

( 1) 
നമ്പർ ഇ2 -42413 /2008 / പി . 2010 ജൂൺ 8. നമ്പർ ഇ2- 4641 / 6 / 2009/ പി. 

2010 ജൂൺ 28. 
പാലക്കാട് ജില്ലാ സായുധസേനാ ഡെപ്യൂട്ടി കമാണ്ടന്ററിന്റെ പാലക്കാട് ജില്ലാ സായുധസേനാ ഡെപ്യൂട്ടി കമാണ്ടന്ററിന്റെ 
കാര്യാ ല യ ത്തിൽ സൂക്ഷിച്ചിട്ടുള്ള താഴെ പറയുന്ന 

കാ ര്യാ ല യ ത്തിൽ സൂക്ഷിച്ചിട്ടുള്ള താഴെ പറ യുന്ന 
ഡിപ്പാർട്ടുമെന്റൽ വാഹനങ്ങൾ 17 - 8- 2010 കാലത്ത് 12 മണിക്ക് ഡിപ്പാർട്ടുമെന്റിൽ വാഹനങ്ങൾ 23-9- 2010 കാലത്ത് 12 മണിക്ക് 
മേൽപ്പടി കാര്യാലയത്തിൽവെച്ച് പരസ്യമായി ലേലം ചെയ്ത് 

മേൽപ്പടി കാര്യാലയത്തിൽവെച്ച് പരസ്യമായി ലേലം ചെയ്ത് 
വിൽക്കുന്നതാണ്. 

വിൽക്കുന്നതാണ്. 
കമ വാഹന വിവരം 

മോഡൽ കമ വാഹന വിവരം 

മോഡൽ 
നമ്പർ 

നമ്പർ 
1 കെ .എൽ. 01 എഎ -4778 ജീപ്പ് 2003 - 1 കെ .എൽ. 01 കെ - 7933 ഈച്ചർ 

1997 
- 2 കെ .എൽ. 01 എഎച്ച്- 5082 മോട്ടോർസൈക്കിൾ 2005 

- 2 കെ .എൽ. 01 എക്യൂ - 8208 ഇൻവേഡർ 

2007 
ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേലം 

ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേലം 
നടക്കുന്നസ്ഥലത്ത് നേരിട്ട് ഹാജ രാ കേ ണ്ട തും ലേലം നടക്കുന്നസ്ഥലത്ത് നേരിട്ട് ഹാജ രാ കേ ണ്ടതും ലേലം 
തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുൻപായി ജീപ്പിന് 2,000 രൂപയും തുടങ്ങുന്നതിന് ഒരു മണിക്കൂർമുൻപായി 2, 000 രൂപ വീതം 
മോട്ടോർസെ ക്കി ളിന് 200 രൂപയും നിര ത ദ വ്യ മായി നിരതദ്രവ്യമായി കെട്ടിവെയ്ക്കേണ്ടതും ആയത് ഡെപ്യൂട്ടി 
കെട്ടിവെയ്ക്കേ ണ്ടതും ആയത് ഡെപ്യൂട്ടി കമാണ്ടന്റിന്റെ കമാണ്ടന്റിന്റെ കാര്യാലയത്തിലടച്ച് രസീത് വാങ്ങേണ്ടതുമാണ്. 
കാര്യാലയത്തിൽ അടച്ച് രസീത് വാങ്ങേണ്ടതുമാണ്. 

കൂടാതെ ലേലത്തിൽ പങ്കെടുക്കുവാൻ ഉദ്ദേശിക്കുന്നവരിൽ 
കൂടാതെ ലേലത്തിൽ പങ്കെടുക്കുവാൻ ഉദ്ദേശിക്കുന്നവരിൽ നിന്നും മുൻകൂട്ടി സീൽ ചെയ്ത കവറിൽ ദർഘാസുകൾ 
നിന്നും മുൻകൂട്ടി സീൽ ചെയ്ത കവറിൽ ദർഘാസുകൾ നേരിട്ടോ - നേരിട്ടോ തപാൽമാർഗ്ഗമോ പാലക്കാട് ജില്ലാ പോലീസ് 
തപാൽമാർഗ്ഗമോ പാലക്കാട് ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ സൂപ്രണ്ടിന്റെ കാര്യാലയത്തിൽ 20- 9 - 2010 , 4 മണിവരെ സ്വീകരി 
കാര്യാലയത്തിൽ 13 -8 - 2010 , 4 മണിവരെ സ്വീകരിക്കുന്നതാണ്. ക്കുന്നതാണ്. ദർഘാസിനോടൊപ്പം മേൽപ്പറഞ്ഞ നിരക്കിൽ 
ദർഘാസിനോടൊപ്പം മേൽപ്പറഞ്ഞ നിരക്കിൽ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു ദേശസാൽകൃത ബാങ്കിൽ നിന്നും 
ദേശസാൽകൃത ബാങ്കിൽ നിന്നും പാലക്കാട് ജില്ലാ പോലീസ് പാലക്കാട് ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ പേരിൽ വാങ്ങിയ 
സൂപ്രണ്ടിന്റെ പേരിൽ വാങ്ങിയ ഡിമാന്റ് ഡ്രാഫ്റ്റ് അടക്കം ഡിമാന്റ് ഡ്രാഫ്റ്റ് അടക്കം ചെയ്യേണ്ടതാണ്. ദർഘാസ് അടക്കം 
ചെയ്യേണ്ടതാണ്. ദർഘാസ് അടക്കംചെയ്ത കവറിനുപുറത്ത് ചെയ്ത കവറിനുപുറത്ത് “ ഡിപ്പാർട്ട്മെന്റ് വാഹനം...നമ്പർ 
“ ഡിപ്പാർട്ട് മെന്റ് വാഹനം............ ന മ്പർ ലേലത്തിൽ ലേലത്തിൽ വാങ്ങുവാനുള്ള ദർഘാസ് എന്ന് വ്യക്തമായി 
വാങ്ങുവാനുള്ള ദർഘാസ് എന്ന് വ്യക്തമായി രേഖപ്പെടുത്തേണ്ടതാണ്. ലേലം അവ സാ നിച്ചാൽ ഉടൻ 
രേഖപ്പെടുത്തേണ്ടതാണ്. ലേലം അ വ സാ നിച്ചാൽ ഉടൻ ദർഘാസ് തുറക്കുന്നതും ലേലത്തിലേയോ ദർഘാസിലേയോ 


6th JULY 2010] 


POLICE DEPARTMENT 


ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 26 -7 - 2010 , 11 മണി. 


ലേല തീയതിയും സമയവും - 26 - 7 - 2010, 11 മണി. 
ലേല സ്ഥലം - ആദൂർ പോലീസ് സ്റ്റേഷൻ പരിസരം. 


തുകയിൽ ഏതാണോ കൂടുതൽ ആയതിന് ലേലം ഉറപ്പിക്കുന്ന 
തുമാണ്. വാഹനം ലേലത്തിലെടുത്തയാൾ ഉടൻതന്നെ ലേലം/ 
ദർഘാസ് തുകയും പകുതി സംഖ്യ ( നിരതദ്രവ്യം കിഴിച്ച്) 
ലേലസ്ഥലത്തുവച്ച്തന്നെ അടയ്ക്കേണ്ടതും ബാക്കി സംഖ്യ 
( മു ഴു വൻ തുക നികുതി അടക്കം) ലേലം/ ദർഘാസ് 
സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് കൈപ്പറ്റി പത്തു ദിവസത്തിനകം 
അടച്ച് സ്വന്തം ചെല വിൽ ലേല വസ്തുക്കൾ ( വാഹനം) 
നീക്കംചെയ്യേണ്ടതുമാണ്. 

ലേലംകൊണ്ടയാൾ ഈ നിബന്ധനകൾ ലംഘിച്ചാൽ 
ബന്ധ പ്പെട്ട യാ ളു ടെ നിര ത ദ വ്യം സർക്കാരിലേക്ക് 
മുതൽക്കൂട്ടുന്നതും വാഹനം പുനർലേലം നടത്തുന്നതുമാണ്. 
പുനർലേലത്തിൽ സർക്കാരിന് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ 
ആയതിന് ആദ്യം ലേലംകൊണ്ടയാൾ ഉത്തരവാദിയാകുന്നതും 
നഷ്ടപ്പെട്ട സംഖ്യ ടിയാനിൽ നിന്നും ഈടാക്കാൻ നടപടി 
സ്വീകരിക്കുന്നതുമാണ്. പുനർലേലത്തിൽ കൂടുതൽ തുക 
ലഭിച്ചാൽ ടിയാൻ ആയതിന് അവകാശി ആയിരിക്കുന്നതല്ല . 
ലേല വസ്തുക്കൾ ( വാഹനം) ലേലത്തിന് മുൻപുള്ള പത്ത് 
പ്രവൃത്തി ദിവങ്ങളിൽ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 
5 മണിവരെയുള്ള പ്രവൃത്തി സമ യ ങ്ങ ളിൽ ക ല്ലേക്കാട് 
സായുധസേനാ ക്യാമ്പിൽ ഡെപ്യൂട്ടി കമാണ്ടന്റിന്റെമുൻകൂർ 
അനുമതിയോടെ പരിശോധിക്കാവുന്നതാണ്. 

യാതൊരു കാരണവും കാണിക്കാതെ ഈ നോട്ടീസിൻ 
പ്രകാരമുള്ള ലേലം മാറ്റിവെയ്ക്കുന്നതിനോ ലേലം/ ദർഘാസ് 
വിൽപ്പന അസ്ഥിരപ്പെടുത്തുകയോ ചെയ്യാനുള്ള പൂർണ്ണ 
അധികാരം ജില്ലാ പോലീസ് സൂപ്രണ്ടിൽ നിക്ഷിപ്തമാണ്. 


- ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേല 
സ്ഥലത്ത് നിശ്ചിത സമയത്ത് ഹാജരാകേണ്ടതും, നിരതദ്രവ്യമായ 
3,000 രൂപ അടച്ച് രസീത് വാങ്ങേണ്ടതും ആണ്. സീൽ ചെയ്ത 
കവറിൽ ദർഘാസുകൾ സമർപ്പിക്കാനുദ്ദേശിക്കുന്നവർ 26- 7- 2010 - ന് 
മുമ്പ് തപാൽമാർഗ്ഗ മോ , നേരിട്ടോ കാസറഗോഡ് ജില്ലാ 
പോലീസ് ഓഫീസിൽ എത്തിച്ചിരിക്കേണ്ടതാണ്. ദർഘാസിനോ 
ടൊപ്പം നിശ്ചിത നിരതദ്രവ്യം ഏതെങ്കിലും ദേശസാൽകൃത 
ബാങ്കിൽ അടച്ച് ജില്ലാ പോലീസ് സൂപ്രണ്ട്, കാസറഗോഡിന്റെ 
പേരിൽ വാങ്ങിയ ഡിമാന്റ് ഡ്രാഫ്റ്റ് സമർപ്പിക്കേണ്ടതാണ്. 


ജില്ലാ പോലീസ്സൂപ്രണ്ടിന്റെ 
കാര്യാലയം, പാലക്കാട്. 


( ഒപ്പ്) 
ജില്ലാ പോലീസ്സൂപ്രണ്ട്. 


പരസ്യമായി ലേലം അവസാനിച്ചയുടൻ സീൽ ചെയ്ത 
ദർഘാസുകൾ തുറക്കുന്നതും ലേലത്തിലോ ദർഘാസിലോ 
കൂടുതൽതുക കാണിക്കുന്ന ആൾക്ക് ലേലം താൽക്കാലികമായി 
ഉറപ്പിച്ചു കൊടുക്കുന്നതും ടിയാൻ നിരതദ്രവ്യം ഒഴിച്ചുള്ള 
ലേലത്തുക മുഴുവനായും സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള വിൽപ്പന 
നികുതിയടക്കം ലേലസ്ഥലത്തുവെച്ചുതന്നെ അടച്ച് രസീത് 

കൈപ്പറ്റേണ്ടതാണ്. ലേലം സ്ഥിരപ്പെടുത്തുന്നയാൾ സ്വന്തം 
ചെലവിൽ 15 ദിവസത്തിനകം കെട്ടിടം പൊളിച്ചു മാറ്റേണ്ടതാണ്. 
ടി വ്യവസ്ഥകൾ പാലിക്കാതെ വന്നാൽ ടിയാന്റെ നിരതദ്രവ്യം 
സർക്കാ രി ലേക്ക് മുതൽകൂട്ടുന്നതും പുനർലേലം നടത്തി 
ആയതിലുണ്ടാകുന്ന നഷ്ടം ആദ്യ ലേലക്കാരനിൽനിന്നും 
ഈടാക്കുന്നതും ആണ്. ലേലത്തിൽ പരാജയപ്പെടുന്നവർക്ക് 
ലേലം കഴി ഞ്ഞ യു ടൻതന്നെ നിര ത ദ വ്യം തിരിച്ചു 
നൽകുന്നതായിരിക്കും. 

- യാതൊരു മുന്നറിയിപ്പുംകൂടാതെ ലേലം മാറ്റിവെയ്ക്ക 
ന്നതിനും, അസ്ഥിരപ്പെടു ത്തുന്നതിനും ഉള്ള അധികാരം 
കാസറഗോഡ് ജില്ലാ പോലിസ് സൂപ്രണ്ടിൽ നിക്ഷിപ്തമാണ്. 

- ലേലവസ്തു ലേലത്തീയതിക്ക് മുൻപായി 5 പ്രവൃത്തി 
ദിവസങ്ങളിൽ ആദൂർ സി . ഐ .യുടെ അനുമതിയോടുകൂടി 
പരിശോധിക്കാവുന്നതാണ്. 


പുനർ ലേലപ്പരസ്യം 
നമ്പർ ജി2 - 21253 / 2005 / ജി . 


2010 ജൂൺ 21. 


-- പ്രവൃത്തിയുടെ വിവരണം - ആദൂർ പോലീസ് സ്റ്റേഷൻ 
പരിധിയിൽ സ്റ്റേഷന്റെ ആധീനതയിലുള്ള ആദൂർ വില്ലേജിൽ 
റ്റി. സി. നമ്പർ 471 /1, 471 /2 ഉള്ള പഴയസ്റ്റേഷൻ കെട്ടിടവും, 
ഫാമിലി ക്വാർട്ടേഴ്സ്സും തറയോടുകൂടി പൊളിച്ചു നീക്കി 
പ്രസ്തുതസ്ഥലം നിരപ്പാക്കുന്നത് സംബന്ധിച്ച്. 

- ലേലം വിളിക്കുന്ന സ്ഥാപ ന ത്തിന്റെ പേര്- ജില്ലാ 
പോലീസ് ഓഫീസ്, കാസറഗോഡ്. 

നിരതദ്രവ്യം 3,000 രൂപ. 


ജില്ലാ പോലീസ്ഓഫീസ്, 
കാസറഗോഡ്. 


- ( ഒപ്പ്) 
ജില്ലാ പോലീസ് സൂപ്രണ്ട്. 


